L . A . Notifications and Declarations 


THIRUVANANTHAPURAM DISTRICT 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 13 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


നമ്പർ ഡി1- 1316 / 06. 


2015 ഡിസംബർ 14 . 


1. താഴെ പറയുന്ന ഭൂപ്രദേശങ്ങളിലെ റീസർവെ ഇപ്പോൾ 
പൂർത്തിയായിരിക്കുന്നതായി 1961 - ലെ കേരള സർവെയും 
അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ (1961- ലെ 37 -ാം 
ആക്ട്) 13 -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം 
ചെയ്യുന്നു . 
2. പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 

പ്രകാരം ഒരു സിവിൽ കോടതിയുടെ ഡിക്രിമൂലം 
ഇതിനാൽ പരസ്യം ചെയ്യുന്ന റീസർവ്വ ഭേദ ഗതി 
ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ റീസർവെ റിക്കാർഡുകൾ 
അതിർത്തി നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുള്ള അതിരുകൾ ശരിയായി നിർണ്ണയിക്കുകയും 
രേഖപ്പെടുത്തുകയും ചെയ്തിട്ടു ണ്ട ന്നു ള്ള തിന്റെ 
തർക്കമറ്റ തെളിവായിരിക്കുന്നതുമാണ്. 

പ്രദേശത്തിന്റെ വിവരങ്ങൾ 

ജില്ല തിരുവനന്തപുരം. 
താലൂക്ക് - തിരുവനന്തപുരം. വില്ലേജ് വട്ടിയൂർക്കാവ്. 

- പഴയ വട്ടിയൂർക്കാവ് പഞ്ചായത്തിന്റെ ഭാഗ മാ യിരുന്ന 
വട്ടിയൂർക്കാവ് വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 24 - ൽ ഉൾപ്പെടുന്ന 
റീസർവെ നമ്പർ 36 ( നിലവിൽ തിരുവനന്തപുരം നഗരസഭയുടെ 
ഭാഗമായിട്ടുള്ള വട്ടിയൂർക്കാവ് വില്ലേജിലെ റീസർവ്വ നമ്പർ 36 
വരുന്ന പ്രദേശം). 


അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ്, 
റീസർവെ , കുമാരപുരം, 
മെഡിക്കൽ കോളേജ് പി . ഒ., 

( ഒപ്പ്) 
തിരുവനന്തപുരം. 

- അസിസ്റ്റന്റ് ഡയറക്ടർ. 


241 


